© 
കേരള സർക്കാർ 
Government of Kerala 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


GOVERNMENT 


ക 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ഏപ്രിൽ 6 
6th April 2021 

1196 മീനം 23 
23rd Meenam 1196 
1943 ചൈതം 16 
16th Chaithra 1943 


നമ്പർ 

14 
No. 


Vol . X 


Thiruvananthapuram , , 

Tuesday 


PART III 


Commissionerate of Land Revenue 


6th APRIL 2021 ] 


COMMISSIONERATE OF LAND REVENUE 


2722 


( 29 ) 


നമ്പർ എ5-8112 2021 . 


2021 ഏപ്രിൽ 9 . 


10 


മു തൽ 


5 


അനന്ത രാ 


കണയന്നൂർ താലൂക്കിൽ നടമ വില്ലേജിൽ എരൂർ ദേശത്ത് 
പള്ളി പാ നത്ത് വീട്ടീൽ ലക്ഷ് മി ക്കു ട്ടി യമ്മ 

എന്നവർ 
മരണപ്പെട്ടുപോയിട്ടുള്ള താണ് . പ ത യുടെ 
അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതയുടെ 
മരണപ്പെട്ട മകൻ ഗോപാലകൃഷ്ണപിള്ളയുടെ ഭാര്യ വിജയ 
ലക്ഷ്മി സമർപ്പിച്ച അപേക്ഷയിൻമേൽ വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൾ 3-7-1989 -ാം തീയതിയിൽ 
മരിച്ചുപോയെന്നും പരേതയുടെ അവകാശികളായി താഴെ 
പറയുന്ന പേരുകാരാണുള്ളതെന്നും അറിയുന്നു . 


കമ 


പേര് 


പരേതയുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


1 സോമൻ , എം . ജി . മരണപ്പെട്ട മകൻ 

ഗോപാലകൃഷ്ണന്റെ മകൻ 


43 


2 ഗോപകുമാർ , എം . ജി . 


39 


മല യാറ്റൂർ വില്ലേജിൽ ഇല്ലിത്തോട് ഒന്നാം ബ്ലോക്ക് 
ക വ ല യിൽ നിന്നും ഇല്ലി ത്തോട് കാട പ്പാറ റോഡിന്റെ 
സമീപമുള്ള സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ അപകടകരമായി 
നിൽക്കുന്നതും മേൽ പട്ടികയിൽ പരാമർശിച്ചിട്ടുള്ളതുമായ 
ലേല വസ് തു പകൽ മണി 

മ ണി വര 
പരിശോധിക്കുന്ന തിന് സൗകര്യമുണ്ടായിരിക്കുന്ന താണ് . 
പട്ടിക യിൽ വിവരിച്ച പ്രകാരമുള്ള മര ങ്ങൾ പരസ്യ ലേല 
വ്യ വ സ്ഥ കൾ അ നു സ രിച്ച് 12 - 4- 2 021 -ാം തീയ തി യിൽ 
11.30 മണിക്ക് മേൽപറഞ്ഞ സ്ഥലത്ത് വച്ച് നടത്തുന്നതാണ് . 
ലേലത്തിൽ പങ്കെടുക്കുന്നവർ 12-4-2021 - ന് 11.30 - ന് മുമ്പായി 
നിശ്ചിത സ്ഥലത്ത് എത്തിച്ചേരേണ്ടതാണ് . ഏതെങ്കിലും കാര 
ണ വ ശാൽ 

അന്നേ ദിവസം ലേലം നട ക്കാ തി രു ന്നാൽ 
20-4-2021 -ാം തീയതിയിലും പ്രസ്തുത ദിവസവും ലേലം നട 
ക്കാതിരുന്നാൽ 10-5-2021 -ാം തീയതിയിലും ഇതേ സ്ഥലത്തും 
ഇതേ സമയത്തും ലേല നടപടികൾ സ്വീകരിക്കുന്നതാണ് . 

ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ താത് പ ര്യ മു ള്ള വർ 
ലേലത്തിന് മുമ്പായി 3 2,500 നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ് . 
കൂടു തൽ തുകയ്ക്ക് ലേലം കൊണ്ട് യാൾ പേരിൽ ലേലം 
താൽക്കാലികമായി ഉറപ്പിച്ച് ലേലം സ്ഥിരപ്പെടുത്തി ജില്ലാ 
കളക്ടർ ഉത്ത ര വാ കു ന്ന മുറയ്ക്ക് ലേല വസ്തു ക്കൾ 
വിട്ടു തരുന്നതുമാണ് . മുഴുവൻ ലേല തുകയും ചരക്ക് സേവന 
നികുതി ഉൾപ്പടെ നിയ മാ നു സ ത എ ല്ലാ അ നു ബന്ധ 
നികു തികളും ലേലം കൊണ്ടു യാൾ അന്നേ ദിവസം തന്ന 
അട യ് ക്കേ ണ്ട താ ണ് . അപ്രകാരം 

കൊണ്ട് യാൾ 10 
ദിവസത്തിനകം ടി മരങ്ങൾ സ്വന്തം ഉത്തരവാദിത്വത്തിലും 
ചെലവിലും മറ്റാർക്കും നാശനഷ്ടം ഉണ്ടാകാത്ത വിധവും 
നീക്കം ചെയ്യേണ്ടതാണ് . സർക്കാർ ലേലത്തിന് ബാധകമായ 
എല്ലാവിധ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമാകുന്ന 
തുമാണ് . പ്രസ്തുത ലേലം മാറ്റിവയ്ക്കുന്നതിനോ അസ്ഥിര 
പ്പെടുത്തുന്നതിനോ ആലുവ തഹശീൽദാർ ( ഭൂ രേഖ ) -ക്ക് 
അധികാരമുണ്ടായിരിക്കുന്നതാണ് . ലേലം സംബന്ധിച്ച കൂടുതൽ 
വിവരങ്ങൾക്ക് ആലുവ താലൂക്ക് ഓഫീസിലോ മലയാറ്റൂർ 
വില്ലേജ് ഓഫീസിലോ ബന്ധപ്പെടേണ്ടതാണ് . 

ലേലവസ്ത - മലയാറ്റൂർ വില്ലേജിൽ ഇല്ലിത്തോട് ഒന്നാം 
ബ്ലോക്ക് കവലയിൽ നിന്നും ഇല്ലിത്തോട് കാടപ്പാറ റോഡിന്റെ 
സമീപമുള്ള സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ അപകടകരമായി 
നിൽക്കുന്നതും മേൽ പട്ടിക യിൽ വിവരിച്ചിട്ടു ള്ള തു മായ 
കുന്നിവാക മരങ്ങൾ . 


മേൽ പ് 


ലേലം 


റ ഞ്ഞ വ രാ ണ് പരേത യുടെ അ വ കാ ശികൾ 
എന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പസി ദ്ധ പ്പെ ടുത്തി 30 ദിവ സ ത്തി നു ള്ളിൽ രേഖാ മൂലം 
കണയന്നൂർ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . 
കാ ലാ വ ധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന 
അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
കണയന്നൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


Aluva Taluk 


ലേല പരസ്യം 


നമ്പർ സി1-1440 2021 . 


2021 മാർച്ച് 8 . 


ആലുവ താലൂക്ക് , മലയാറ്റൂർ വില്ലേജിൽ ഇല്ലിത്തോട് 
ഒന്നാം ബ്ലോക്ക് കവലയിൽ നിന്നും ഇല്ലിത്തോട് കാടപ്പാറ 
റോഡിന്റെ സമീപമുള്ള സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ 
അപകടകരമായി നിൽക്കുന്നതായ 2 കുന്നിവാക മരങ്ങൾ 
ലേലം ചെയ്ത് വിൽക്കു ന്ന തിന് ബഹു മാ നപ്പെട്ട ജില്ലാ 
കളക്ടറുടെ DCEKM / D1 / 10457 / 2020 നമ്പർ ഫയൽ പ്രകാരവും 
ആലുവ തഹശീൽദാർ ( 

ഭൂരേഖ ) -യുടെ സി1-144021 നമ്പർ 
ഫയൽ പ്രകാരവും ഉത്തരവായിട്ടുള്ളതാണ് . 


ലേല സ്ഥലം - ഇല്ലി ത്തോട് കാടപ്പാറ റോഡിന്റെ 
സമീപമുള്ള സർക്കാർ പുറമ്പോക്ക് ഭൂമി . 

നിരതദ്രവ്യം- 2,500 , 


നികുതി 18 % ചരക്ക് സേവന നികുതി 


വികസന ഫണ്ട് . -മരം വിറ്റുകിട്ടുന്ന ആകെ തുകയുടെ 5 % . 


കമ് 


ഇനം 


വിറക് അളവ് 


ചുറ്റളവ് 
( cm ) 


തടി അളവ് 

( M ' ) 


ലേല തീയതി - 12-4-2021 - ന് പകൽ 11.30 മണിക്ക് . ഇതേ 
തീയതിയിൽ ലേലം നടക്കാതിരുന്നാൽ 20-4-2021 - ന് പകൽ 
11.30 -നും ടി തീയ തി യിലും ലേലം നടക്കാ തി രു ന്നാൽ 
10-5-2021 - ന് പകൽ 11.30 - നും നടത്തുന്നതാണ് . 


നമ്പർ 


( M3 ) 


1 


കുന്നിവാക 


162 


1.069 


താലൂക്കാഫീസ് , 


2 


കുന്നിവാക 


334 


4.330 


4.351 


( ഒപ്പ് ) 
തഹശീൽദാർ ( ഭൂരേഖ ) . 


ആലുവ . 


128 


